Government of Kerala 
- കേരള സർക്കാർ 

2009 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


ന 


1 


GOVERN 


- 


ാ 


കം 


MENT OF 


KERALA 


न्याव अवत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


22nd December 2009 
2009 ഡിസംബർ 22 
1st Pousha 1931 
1931 പൌഷം 1 


നമ്പർ 


PART III 
Health Services Department 


പുനർ ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ സി4 / 631/ 2008. 

2009 നവംബർ 30 . 
കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ 
ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മര ഉരുപ്പടികളും ഇരുമ്പ് 
ഗേറ്റുകളും ഉൾപ്പെടെയുള്ള പഴയ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ 
( പൊ തു മ രാ മത്തു വകുപ്പ് ആകെ 99 , 987 രൂപ വില 
നിർണ്ണയിച്ചിരിക്കുന്നവ ) വിൽക്കു ന്ന തി നായി അതു മായി 
ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽനിന്നും 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


3. ദർഘാസിൽ പങ്കെടുക്കുന്നവർ ഇ . എം . ഡി. യായി 5, 000 
(അയ്യായിരം ) രൂപ ഡി . ഡി ആയി ആശുപത്രി സൂപ്രണ്ടിന്റെ 

പേരിൽ എടുത്ത്ദർഘാസിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
- 4. ദർഘാസ് ഫോറം 21- 12 - 2009 മുതൽ 31- 12 - 2009 വരെ 

രാവിലെ 10 . 15 മണിമുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ 
ആശുപ്രതി ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
5. ദർഘാസ് തുറക്കുന്നതിന് അര മണിക്കൂർമുമ്പ് ഇതു 
- സം ബന്ധിച്ച് പരസ്യ ലേലം ഉണ്ടാ യി രിക്കു ന്ന താ ണ്. 
ദർഘാസ് സമർപ്പിച്ചിട്ടുളള വർക്ക് മാത്രമേ ലേലത്തിൽ 
പങ്കെടുക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുകയുള്ളു. 
6. ദർഘാസുകൾ 8- 1- 2010 -ാം തീയതി വൈകുന്നേരം 3 മണി 
വരെ ആശുപ്രതി ഓഫീസിൽ സ്വീക രി ക്കു ന്നതും 
11- 1- 2010 - ന് രാവിലെ 11. 30 മണിക്ക് ദർഘാസുകൾ 
സമർപ്പിച്ച അ ഥവാ അ വർ അ ധി കാ ര പ്പെ ടു ത്തി യ 
വരുടെ സാന്നിദ്ധ്യത്തിൽവച്ച് തുറക്കുന്നതും ലേലത്തുകയോ 
ദർഘാസ് തുകയോ ഏതാണ് കൂടുതൽ എങ്കിൽ ആ തുക 
രേഖപ്പെടുത്തിയവരുടെ ദർഘാസ്/ ലേലം താൽക്കാലികമായി 
അംഗീകരിക്കു ന്നതും ആയതിന്റെ അന്തിമ തീരുമാനം 
ആശുപത്രി സൂപ്രണ്ടിന്റെ അംഗീകാരത്തിന് വിധേയമായി 
പുറപ്പെടുവിക്കുന്നതുമാ യി രിക്കും. ദർഘാസ്/ ലേലം 
താൽക്കാലികമായി ലഭിക്കുന്ന കരാറുകാരൻ അന്നുതന്നെ 


നിബന്ധനകൾ 


1. ദർഘാസ് ഫോറത്തിന്റെ വില സർക്കാർ അക്കൗണ്ടിലും 
വിൽപ്പന നികുതി “0040 - വിൽപ്പന നികുതി 102- സംസ്ഥാന 
വിൽപ്പന നികുതി- 01 നികുതി പിരിവുകൾ എന്ന ശീർഷ 
കത്തിൽ ട്രഷറിയിൽ അടച്ച ചെലാൻ രസീതും ദർഘാസ് 

ഫോറത്തിനുള്ള അപേക്ഷയും ഹാജ രാ ക്കു ന്ന വർക്ക് 
ദർഘാസ് ഫോറങ്ങൾ നൽകുന്നതായിരിക്കും. 
2. ദർഘാസ് ഫോറത്തിന്റെ വില ഒറിജിനൽ രൂപ 400 + 
വിൽപ്പന നികുതി, ഡപ്ലിക്കേറ്റ്രൂപ 200 + വിൽപ്പന 
നികുതി. 


Gaz . No. 50/ 2009/DTP ( HSD ) . 


64 


KERALA GAZETTE 


[PART III 


ഉത്തരവാദിയായിരിക്കും. വല്ല സാമ്പത്തിക നഷ്ടവും 
ഉണ്ടാവുന്നപക്ഷം ആ യത് നികത്തു വാ ൻ ഞാൻ 
ബാദ്ധ്യസ്ഥനും തികയാതെ വന്നാൽ എന്റെ സ്ഥാവര 
ജംഗമ സ്വത്തുക്കളിൽനിന്നും വസൂലാക്കുവാൻ എനിക്കു 
സമ്മതവുമാണ്. 

- ( ഒപ്പ്) ( പേര്) ( വിലാസം) 


സാക്ഷി 1. 


3 മണിക്ക് മുമ്പായി ദർഘാസ്/ ലേലത്തിന്റെ ആകെ തുക 
യുടെ 25 % സർക്കാരിലേക്ക് അടച്ച് രസീത് സൂപ്രണ്ടിന്റെ 
മുമ്പാകെ ഹാജരാക്കേ ണ്ട താ ണ് . ദർഘാസ്/ ലേലം 
അന്തിമമായി ഉറപ്പിച്ചു കഴിഞ്ഞാൽ മുഴുവൻ തുകയും 
വില്പന നികുതിയും ചേർത്ത് ആഫീ സി ലൊടുക്കി 
മു ഴു വൻ സാധ ന ങ്ങളും 7 ദിവ സ ത്തി നകം നീക്കം 
ചെയ്യേണ്ടതാണ്. 
7. ദർഘാസ് ഫോറം അടക്കം ചെയ്തിരിക്കുന്ന കവറിന്റെ 
പുറത്ത് “ പഴയ കെട്ടിട നിർമ്മാണ 
സാമഗ്രികൾ വിൽക്കുന്ന തി ന ള ള ദർഘാസ് എന്ന് 
വ്യക്തമായി രേഖ പ്പെ ടു ത്തി യി രി ക്ക ണം . ദർഘാസ് 
ഫോറത്തിൽ " - - ഇത്ര രൂപയ്ക്ക് ( അ ക്ക ത്തിലും 
അക്ഷ ര ത്തിലും) കോഴി ക്കോട് സ് തീക ളു ടെ യും 
കുട്ടിക ളു ടെയും സർക്കാർ ആശു പതിയിലെ പഴയ 
മര ഉരുപ്പടികളും ഇരുമ്പ് ഗേറ്റുകളും ഉൾപ്പെടെയുളള പഴയ 
കെട്ടിട നിർമ്മാണ സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാണെന്ന് 
എഴുതി വ്യക്തമായി പേരെഴുതി ഒപ്പിടേണ്ടതാണ്. 


- 


2 . 


9. എല്ലാ സാധനസാമഗിക ളും കരാറു കാ രൻ സ്വന്തം 
നിലയ്ക്കും ഉത്തരവാദിത്വത്തിലും നീക്കം ചെയ്യേണ്ടതാണ്. 
ആശുപ്രതിയുടെയും സർക്കാരിന്റെയും താൽപര്യങ്ങൾക്കും 
സ്ഥാപ ന ത്തിന്റെ സുഗമ മായ പ്രവർത്തനത്തിനും 
വിരുദ്ധമായ യാതൊരുവിധ നടപടികളും കരാറുകാരുടെ 
ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാകുന്നു . 
10 . കാരണം കാണിക്കാതെ തന്നെ ദർഘാസ്/ ലേല നടപടികൾ 
- മാറ്റിവയ്ക്കാനോ ദുർബലപ്പെടുത്തുവാനോ ഉള്ളപൂർണ്ണമായ 

അധികാരം ആശുപത്രി സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
11. സർക്കാർ ദർഘാസ്/ ലേല നടപടികൾക്ക് ബാധകമായ 
എല്ലാ നിയമാവലികളും ഈ ദർഘാസ്/ ലേലത്തിനും 
ബാധകമായിരിക്കും. 


8. ദർഘാസിനോടൊപ്പം താഴെ കൊടുത്ത പ്രാഥമിക ഉടമ്പടി 
50 രൂപയുടെമുദ്രക്കടലാസിൽ എഴുതി ഒപ്പിട്ട് സമർപ്പിക്കേ 
ണ്ടതാണ്. ഉടമ്പടിയുടെ രൂപം താഴെ ചേർക്കുന്നു. 
“ കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ 
ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മര ഉരുപ്പടികളും 
ഇരുമ്പ് ഗേറ്റുകളും ഉൾപ്പെടെയുള്ള പഴയ കെട്ടിട നിർമ്മാണ 
സാമഗ്രികൾ വിൽക്കുന്നതിനുള്ള ദർഘാസ്/ ലേലം എന്റെ 
പേർക്ക് സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ സൂപ്രണ്ട് 
നിശ്ചയിക്കുന്ന എല്ലാ നിബന്ധനകളും ഞാൻ നിരൂപാധികം 
പാലിക്കുന്നതാണ്. എന്റെ ഭാഗത്ത് നിന്നുള്ളഏതെങ്കിലും 
വീഴ്ചകാരണം ആശുപ്രതിക്കോ സർക്കാരിനോ 
ഉണ്ടായേക്കാവുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഞാൻ 


12. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ ആശുപത്രി 
ഓഫീസിൽ നിന്നും ആഫീസ് പ്രവർത്തി സമയങ്ങളിൽ 
അറിയാവുന്നതാണ്. 


സ്ത്രീകളുടെയും കുട്ടികളുടെയും 
സർക്കാർ ആശുപത്രി, 
കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


